18th FEB . 2020) 


KERALA GAZETTE 


247 


ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് 


ദർഘാസ്/ റീ ദർഘാസ് പരസ്യം 


നമ്പർ- 1816 / 2019 / ACFS ( KNR ). 


2020 ഫെബ്രുവരി 3. 


കേരള ഗവർണ്ണർക്കുവേണ്ടി കണ്ണൂർ ജില്ലാ ഭക്ഷ്യ സുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ താഴെ പറയുന്ന വാഹനം ഒരു 
വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ ഡവർ ഉൾപ്പെടെ വിട്ടു നൽകുന്നതിനായി വാഹന ഉടമകളിൽ നിന്നും മുദ്രവെച്ച 
ദർഘസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ - 02 / എ . സി . എഫ്.എസ്. ( കെ . എൻ. ആർ.) 

വാഹനത്തിന്റെ പേരും അടങ്കൽ തുകയും - മഹീന്ദ്ര ബൊലാ/ ടാറ്റാ സുമൊമഹീന്ദ്ര സൈലൊ/ടയോട്ട ഇന്നോവ മാരുതി 
എർട്ടിഗ് ഷവർലെറ്റ് എൻജോയ് ( പ്രതിമാസം ? 40, 000 ( ജി. എസ്. ടി . ഉൾപ്പെടെ) . 

ദർഘാസ് ഫോറത്തിന്റെ വില - X 500 + 18 % ജി. എസ്. ടി. 
നിരതദ്രവ്യം - 7 2,100. 
പ്രവർത്തിയുടെ കാലാവധി/ കരാർ കാലാവധി 1 വർഷം 
ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും സമയവും - 3- 2 -2020 മുതൽ 24 - 2 -2020 ഉച്ചയ്ക്ക് 12 .30 മണിവരെ. 


ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും -- 26- 2 - 2020 വൈകുന്നേരം 2. 30 മണി. 


ദർഘാസ് തുറക്കുന്ന അവസാന തീയതിയും സമയവും 26- 2- 2020 വൈകുന്നേരം 3 മണി. 
- ദർഘാസ് സംബന്ധിച്ചുള്ള ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ എല്ലാ വ്യവസ്ഥകളും ഇതിന് ബാധകമാണ്. കാരണം കൂടാതെ 
ZÀL nk vdtvsN ¿ Xml m anän shby Xrol mDÅ A [ n now Xnsg Herken o Di Zynkø + Â £ Xanely 
taÂ I k X nth h nh | 1 chdrs ! kw Ô ñ | SpXÂ hm eß Ä ¡ vB ^ ok panton Ô s , IS XnAX y 
sab DA : designatedofficerkannur @ gmail. com . 


ഭക്ഷ്യ സുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണറുടെ 
കാര്യാലയം, കണ്ണൂർ. 


പി . കെ . ഗൗരീഷ്, 
ഭക്ഷ്യ സുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ, 


ലീഗൽ മെട്രോളജി വകുപ്പ് 
കേരളാ ലീഗൽ മെട്രോളജി കൺട്രോളറുടെ നടപടിക്രമം 
( ഹാജർ കെ . റ്റി . വർഗീസ് പണിക്കർ ഐ . എ . എസ്.) 


നമ്പർ ബി1 - 3728 / 2018. 


2020 ഫെബ്രുവരി 4. 


പരാമർശം: - ലീഗൽ മെട്രോളജി കൺട്രോളറുടെ 20- 9-2019 - ലെ ഇതേ നമ്പർ കത്ത്. 

ലീഗൽ മെട്രോളജി വകുപ്പിലെ ഡവർമാരുടെ സീനിയോറിറ്റി ലിസ്റ്റിന്മേൽ ആക്ഷേപമുണ്ടെങ്കിൽ അറിയിക്കുന്നതിനായി 
പരാമർശപ്രകാരം എല്ലാ ഡവർമാർക്കും അയച്ചുകൊടുത്തിരുന്നു . ആയതിന്മേൽ ലഭിച്ച ആക്ഷേപങ്ങൾ പരിഹരിച്ച് 1- 8- 2019 
പ്രാബല്യത്തിലുള്ള സീനിയോറിറ്റി ലിസ്റ്റ് അംഗീകരിച്ച് ഉത്തരവാകാവുന്നതാണ്. 


ഉത്തരവ് 


മേൽ വിവരിച്ച വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ലീഗൽ മെട്രോളജി ഡവർമാരുടെ 1- 8-2019 പ്രാബല്യത്തിലുള്ള 
ഇതോടൊപ്പം ഉള്ളടക്കം ചെയ്തിട്ടുള്ള സീനിയോറിറ്റി ലിസ്റ്റ് അംഗീകരിച്ചുത്തരവാകുന്നു . 


ലീഗൽ മെട്രോളജി കൺട്രോളറുടെ 
കാര്യാലയം, തിരുവനന്തപുരം. 


- ( ഒപ്പ്) 
കൺട്രോളർ. 


565 


